O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 16 
Tuesday , 16th November 2021 


1943 കാർത്തികം 25 


1197 വൃശ്ചികം 1 
1st Vrischikam 1197 


25th Karthika 1943 


വാല്യം 10 


നമ്പർ 


45 


Vol . X 


No. 


Part III 


Registration Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16th November 2021 


KERALA GAZETTE 


113 


Registration Department 


നോട്ടീസ് 


നമ്പർ ജി1-2002 } 19 . 


2021 ഒക്ടോബർ 11 . 


പാലക്കാട് താലൂക്ക് , കല്ലേപ്പുള്ളി കുറുപ്പത്ത് വീട്ടിൽ താമസം കുട്ടപ്പൻ ഭാര്യ കമലം പാലക്കാട് 
സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ വകുപ്പിന്റെ പേൾ 
സോഫ്റ്റ്വെയറിൽ T2764098 നമ്പരായി ടോക്കൻ എടുത്തതുപ്രകാരം ലഭിച്ച കെ എൽ 008518703201819 എം 
ചെലാൻ പ്രകാരം ? 5560 രജിസ്ട്രേഷൻ ഫീസ് ഇ - പെയ്മെന്റ് ആയി അടച്ചിരുന്നു . എന്നാൽ ആധാരം 
രജിസ്ട്രാക്കുവാൻ സാധിക്കാത്തതിനാൽ അടച്ച ഫീസ് തിരികെ കിട്ടുന്നതിനായി അപേക്ഷിച്ചിട്ടുള്ളതും 
അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീമതി കമലത്തിന് ? 556ാ ( അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രം ) 
തിരികെ നൽകുവാൻ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ 17 -7-2019 -ാം തീയതി 
ആർ ആർ 7 -4789 | 19 നമ്പരായി ഉത്ത ര വാകു കയും ചെയ് തി രു ന്നു . എന്നാൽ ഫീസ് റീഫണ്ട് 
ചെയ്യുന്നതിനാവശ്യമായ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അപേക്ഷകൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ 
നൽകിയിട്ടില്ല എന്ന് പാലക്കാട് സബ് രജിസ്ട്രാർ അറിയിച്ചതിനെ തുടർന്ന് രജിസ്ട്രേഷൻ ചട്ടം 2010 ലെ 
നടപടിക്രമം പാലിച്ച് തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടവാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് . അതിനാൽ 
പാലക്കാട് താലൂക്ക് കല്ലേപ്പുള്ളി കുറുപ്പത്ത് വീട്ടിൽ താമസം കുട്ടപ്പൻ ഭാര്യ കമലം അടച്ചതും തിരികെ 
കൊടുക്കുവാൻ ഉത്തരവായതുമായ രജിസ്ട്രേഷൻ ഫീസ് ? 556ം ( അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ 
മാത്രം ) തിരികെ വാങ്ങുന്നതിനാവശ്യമായ വിവരങ്ങൾ ഇന്ന് മുതൽ 6 മാസത്തിനകം പാലക്കാട് 
സബ് രജിസ്ട്രാർക്ക് നൽകാത്ത പക്ഷം തുടർന്നൊരു അറിയിപ്പു കൂടാതെ ആയത് സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതാണ് എന്ന് പാലക്കാട് ജില്ലാ രജിസ്ട്രാർ അറിയിക്കുന്നു . 


ജില്ലാ രജിസ്ട്രാറുടെ കാര്യാലയം , 
പാലക്കാട് . 


( ഒപ്പ് ) 
ജില്ലാ രജിസ്ട്രാർ ( ജനറൽ ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.16 ( 4:47:36 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


